e 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 12 - 14 


കGOVERNM 


ക്കുമാർ 


രള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th June 2012 
- 2012 ജൂൺ 19 


Vol. LVII 


) 


THIRUVANANTHAPURAM , TUESDAY 


No. 1 


5 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


29th Jyaishta 1934 
1934 ജ്യേഷ്ഠം 29 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 18 - 5 - 2012 - ലെ 

നടപടിക്രമം 


(1) 


നമ്പർ ജെ - 4825 / 01/ ഡി. ഡിസ്. (1). 

2012 മേയ് 18. 
സൂചന : - 1. ശ്രീ . കാളാടൻ കരുണാകരൻ s/ o സുബ്രഹ്മണ്യൻ 

- എന്ന ഇമ്പിച്ചുട്ടി എന്നയാളുടെ അപേക്ഷ . 
2 . തിരൂരങ്ങാടി തഹശീൽദാരുടെ 16 - 10 - 2001 - ലെ 

- 1983 /2000 / കെ3 നമ്പർ റിപ്പോർട്ട്. 
- തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റി . സർവെ 66 / 1- ൽ പ്പെട്ട ( പഴയ സർവെ നമ്പർ 230 / 3 ) 
22.87 സെന്റ് സി . കെ ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയാക്കി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 

ശ്രീ . കാളാടൻ കരുണാകരൻ എന്നയാൾ സൂചന (1) പ്രകാരം 
അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഈ അപേക്ഷയിൻമേൽ 
തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തുകയും 
തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 


അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള വസ്തു അപേക്ഷകന്റെ 
പൂർവ്വികർക്ക് 812 / 1909 നമ്പർ ഭാഗപത്ര പ്രകാരവും 
അതിനുശേഷം 883 / 1936 നമ്പർ കാണം തീരാധാരപ്രകാരവും 
പരപ്പനങ്ങാടി ലാന്റ് ട്രൈബ്യൂണലിലെ 1521/ 78 നമ്പർ ജന്മം 
പതിച്ചുകൊടുക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരവും കൈവശം 
കിട്ടിയതായും കാണുന്നു . പിന്നീട് ഈ വസ്ത ഹർജിക്കാരനും 
മറ്റും ഉൾപ്പെട്ടു ണ്ടായ 4221/ 99 നമ്പർ ഭാഗപത്ര പ്രകാരം 
ഭാഗിച്ചതിൽ ഈ വസ്ത ഹർജിക്കാരന് കൈവശം ലഭിച്ചതായി 
കാണുന്നു . ഈ ഭൂമിക്ക് 1997 - 98 വരെ പലവകയിനത്തിൽ 
നികുതി അടവാക്കിയിട്ടുണ്ട്. ടി ഭൂമി എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പതിച്ചുകൊടുക്കുന്നതിൽ ആക്ഷേപമില്ല എന്ന് അയൽ 

കൈവശക്കാർ സമ്മതപത്രം ഹാജരാക്കിയിട്ടുണ്ട്. കൂടാതെ 
സ്ഥലം 30 -6 - 2007 - ൽ നേരിൽ പരിശോധിച്ചു . രേഖകൾ സഹിതം 


ഹാജരാകാൻ നോട്ടീസ് നൽകിയതിൽ അപേക്ഷകൻ 5- 8 
- 2011- ന് ഹാജരായി. അപേക്ഷകന്റെ കൈവശത്തിലുണ്ടായിരുന്ന 
മൊത്തം ഭൂമിയിൽ നിന്നും ചെമ്പകശ്ശേരി അബ്ദുറഹിമാൻ 

ജ 

. 
എന്നയാൾക്ക് തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 
2331/ 2003 നമ്പർ ആധാരപ്രകാരം തീരു നൽകിയത് കഴിച്ച് 
ബാക്കി 2 .5 സെന്റ് ഭൂമിയാണ്ഇപ്പോൾ കൈവശത്തിലുള്ളത് 
എന്നും ആയത് പതിച്ചുകിട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കണ 
മെന്നും ബോധിപ്പിച്ചു . 

സ്ഥലപരിശോധനയുടെയും രേഖകൾ പരിശോധിച്ചതിന്റെയും 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
വില്ലേജ്, റി . സ . 66 / 1 - ൽപെട്ട 2.50 സെന്റ് സി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം ശ്രീ . കാളാടൻ കരുണാകരൻ 
എന്നയാൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 20- 9-2011- ലെ 37/ 11 നമ്പർ കേരള ഗസറ്റിലും താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, 
നോട്ടീസ് ബോർഡുകളിലും വഹ സ്ഥലത്തും പരസ്യപ്പെടുത്തി 
എ ങ്കിലും ആരും തന്നെ ആക്ഷേപമോ അവകാശമോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല. 

മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
വില്ലേജ് റി . സ . 66 / 1- ൽപെട്ട 2. 50 സെന്റ് നി . കെ . ഭൂമി 
അ അ ക്ഷ ക നായ ശ്രീ . കാളാടൻ കരുണാകരൻ s/ o 
സുബ്രഹ്മണ്യൻ എന്ന ഇമ്പിച്ചുട്ടി, എന്നയാളുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 
തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി നികുതി വിധേയഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ 
വരുത്തുന്നതിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


ഭൂമി തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 
992/ 2003 ആധാരപ്രകാരം ചെമ്പത്തിൽ കൃഷ്ണൻ എന്നയാൾക്ക് 

കൈമാറ്റം ചെയ്തതു ക ഴിച്ച് ബാക്കി 18.21 സെന്റ് ഭൂമി 
അപേക്ഷകന്റെ കൈവശത്തിലുണ്ട്. ഈ ഭൂമിയ്ക്ക് മൊത്തത്തിൽ 
കാളാടൻ ഇമ്പിച്ചുട്ടി എന്നവരും ഇമ്പിച്ചുട്ടിയുടെ മരണശേഷം 
മക്കളും 1997 - 1998 വരെ പലവകയിനത്തിൽ നികുതി അടവാക്കി 
വന്നിരുന്നതായി തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി ഭൂമി 
എം . എൽ. ആർ. ആക്ട്പ്രകാരം പതിച്ചുകൊടുക്കുന്നതിൽ 
ആക്ഷേപമില്ല എന്ന് അയൽ കൈവശക്കാർ സമ്മതപത്രം 
ഹാജരാക്കിയിട്ടുണ്ട്. രേഖകൾ സഹിതം ഹാജരാകുന്നതിന് 
അപേക്ഷകന് നോട്ടീസ് നൽകുകയും 5- 8 - 2011- ന് നേരിൽ 
ഹാജരാകുകയും ചെയ്തു . ആകെയുണ്ടായിരുന്ന 22 .81 സെന്റ് 
ഭൂമിയിൽ 4. 60 സെന്റ് ഭൂമി കൈമാറ്റം ചെയ്തുവെന്നും ബാക്കി 
18. 21 സെന്റ് ഭൂമിയാണ് കൈ വ ശ ത്തിലുള്ളത് എന്നും 
ബോധിപ്പിച്ചു . രേഖകളും തഹശീൽദാരുടെ റിപ്പോർട്ടും 
പരിശോധിച്ചതിൽ അപേക്ഷക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ 
ആധാരപ്രകാരം കൈവശം വച്ചുവരുന്ന തായി കാണുന്നു . 
കൂടാതെ സ്ഥലം 30- 6-2007 - ന് നേരിൽ പരിശോധിച്ചിരുന്നു . 

സ്ഥലപരിശോധനയുടെയും രേഖകൾ പരിശോധിച്ചതിന്റെയും 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
വില്ലേജ് റി . സർവ്വ 230/3- ൽപെട്ട 18.21 സെന്റ് നി. കെ . ഭൂമി 
അപേക്ഷ ക നായ ശ്രീ . കാളാടൻ കുട്ട്യാപ്പു എന്നയാളുടെ 
പേരിൽ രജിസ്റ്റർ ചെയ്തു നൽകുന്നതിന് അനുമതി 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 20-9- 2011 - ലെ 37/11 നമ്പർ കേരള ഗസറ്റിലും താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷി 
ഭ വൻ നോട്ടീസ് ബോർഡുകളിലും വന്ന സ്ഥലത്തും 
പരസ്യപ്പെടുത്തിയെങ്കിലും ആരും തന്നെ ആക്ഷേപങ്ങളോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
വില്ലേജ് റി . സർവെ 230 /3 - ൽപ്പെട്ട 18.21 സെന്റ് നി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . കാളാടൻ കുട്ട്യാപ്പു s/ o സുബ്രഹ്മണ്യൻ 
എന്ന ഇമ്പിച്ചുട്ടി, എരഞ്ഞിപ്പുറത്ത് ഹൗസ് എന്നയാളുടെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി. ഇതിനാൽ 
ഉത്തരവാകുന്നു . തഹശീൽദാർ ടി ഭൂമി നികുതി വിധേയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ 
മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


നമ്പർ ജെ - 4829/ 01 / ഡി . ഡിസ്. (1) . 

2012 മേയ് 18 . 
സൂചന : - 1. ശ്രീ . കാളാടൻ കുട്ട്യാപ്പു s/ o സുബ്ഹ്മണ്യൻ 

എന്ന ഇമ്പിച്ചുട്ടി, എര ഞ്ഞി പ്പു റത്ത് ഹൗസ് 
എന്നയാളുടെഅപേക്ഷ . 
2 . തിരൂരങ്ങാടി തഹശീൽദാരുടെ 16 - 10 - 2001 - ലെ 

1981/ 2000 / കെ .3 നമ്പർ റിപ്പോർട്ട്. 
- തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റി . സർവ്വ 23 0 / 3 - ൽ പെട്ട 22. 81 സെന്റ് നി . . . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . കാളാ ടൻ കുട്ട്യാപ്പു 
എന്നയാൾ സൂചന ( 1) പ്രകാരം അപേക്ഷ സമർപ്പിക്കുക 
യുണ്ടായി. ഈ അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ 
മുഖേന അന്വേഷണം നടത്തുകയും സൂചന ( 2 ) പ്രകാരം 
തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള വസ്ത അപേക്ഷകന്റെ 
പൂർവ്വികർ തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 
812 / 1909 നമ്പർ ആധാരപ്രകാരം 883 / 1936 നമ്പർ ആധാര 
പ്രകാരവും പരപ്പനങ്ങാടി ലാന്റ് ടേബണലിലെ 1521/ 1978 
നമ്പർ പതിച്ചുകൊടുക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരവും കൈവശം 
വച്ചുവരുന്നതാണ്. ഇതിൽ ഹർജിക്കാരനും മറ്റും ഉൾപ്പെട്ടുണ്ടായ 
4221/ 1999 നമ്പർ ഭാഗപത്ര പ്രകാരം ഭാഗിച്ച തിൽ ടി ഭൂമി 
ഹർജിക്കാരന്റെ ഓഹരിക്ക് ഭാഗിച്ചു വച്ചിട്ടുള്ളതും അതുവഴി 
ഹർജിക്കാരൻ കൈവശം വെച്ചു വരുന്നതായും കാണുന്നു . 
കൈവശത്തിലുണ്ടായിരുന്ന 22.81 സെന്റ് ഭൂമിയിൽ 4.60 സെന്റ് 


നോട്ടീസ് 


നമ്പർ ജെ - 5591/ 08 (1) 

2012 മേയ് 9. 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, ബ്ലോക്ക് 3 
റി . സ . 519 / 2 - ൽപെട്ട 11 സെന്റ് സി. കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി ശ്രീ . പാലമുറ്റത്ത് ചന്ദ്രൻ, പത്മജ w/o ചന്ദ്രൻ, 
മുണ്ടിയൻ മാട്, ചെന ക്ക ല ങ്ങാടി എന്നിവർ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകരുടെ പേരിൽ 


എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമോ തേർച്ചയോ ഉള്ളപക്ഷം ആയത് 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
60 ദിവസത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ 


ജെ - 357/ 12 (1). 


2012 മേയ് 10 . 


തിരൂർ താലൂക്ക്, ഒഴൂർ വില്ലേജ്, റി. സ . 100 / 6 - ൽപെട്ട 
11 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീമതി കുന്നപ്പള്ളി പതിനെട്ടാം വീട്ടിൽ ഇന്ദിര അമ്മ w / 0 
കോഴി ശ്ശേരി പുന്നക്കൽ രാമചന്ദ്രൻ എന്ന വർ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകയുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമോ തേർച്ചയോഉള്ളപക്ഷം ആയത് 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
60 ദിവസത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർമുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


(3 ) 


നമ്പർ ജെ - 4472/ 07 (1). 

2012 മേയ് 10. 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റി. സ . 230/ 3- ൽ പെട്ട 6.03 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി ശ്രീ . മണാൽ സത്യൻ s/ o വേലായുധൻ, 
ബേപ്പൂർ പി . ഒ. എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, ടി 
ഭൂമി അപേക്ഷകരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പകാരം പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമോ തേർച്ചയോ ഉള്ളപക്ഷം ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം തിരൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർമുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ജെ - 6860/ 11(1). 


2012 മേയ് 11. 


- തിരൂർ താലൂക്ക്, ചെറി യമുണ്ടം വില്ലേജ്, 
റി . സ . 139 /3 - ൽപെട്ട 19 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി ശ്രീ . ചേലാട്ട് അബ്ദുറഹിമാൻ s/o ആലി, 
ചെറിയമുണ്ടം പി . ഒ. എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി 
ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
തേർച്ചയോ ഉള്ളപക്ഷം ആയത് ഈ നോട്ടീസ് പരസ്യ 
പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം തിരൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


